Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 12 / 2009- 2011 


OVERNU 


യം സ്റ 


ം , 


NVMENTO 


ാർ 
OF KERALL 


ia 


F 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


5th October 2010 
2010 ഒക്ടോബർ 5 
13th Aswina 1932 
1932 ആശ്വിനം 13 


വാല്യം 55 


നമ്പർ 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 

വിജ്ഞാപനം 


2 0 10 


നമ്പർ ഡി8 - 2267/ സി .ആർ. 
ആഗസ്റ്റ് 12. 

ബോർഡിൽ 2267 /RA നമ്പരായി രജിസ്റ്റർ ചെയ്ത 
ഇഹ്യാഉസ്സുന്ന സംഘത്തിന് അവകാശപ്പെട്ട വസ്തുക്ക 

- 

ൽ 
മറ്റത്തൂർ അംശം ദേശം റീ . സ .260 / 14 - ൽപ്പെട്ട ഏതാനും 
വസ്തുക്കൾ 1022 /2006 -ാം നമ്പർ ആധാരപ്രകാരമുള്ള 
പന്മള അംശം ദേശം റീ . സ . 16 2 / 1- ൽ പ്പെട്ട 964 
സെന്റ്വസ്തവുമായി ഒത്തുമാറുന്നതിന് കമ്മിറ്റി സെക 
ട്ടറി അ പേ ക്ഷി ച്ചിട്ടു ണ്ട് . മേൽ വസ് തു ക്കൾ പര 
സ്പരംഒത്തുമാറ്റം നടത്തുന്നതിൽ ആർക്കെങ്കിലും എന്തെ 
ങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ 
ആയത് 15 ദിവസത്തിനുള്ളിൽ സീനിയർ സൂപ്രണ്ട്, 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, മേഖല ഓഫീസ്, എറോ 
ത്ത് സെന്റർ, കോഴിക്കോട് എന്ന വിലാസത്തിൽ അറിയി 
ക്ക ണ്ട് ത ാ 

ണ 
നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന ആക്ഷേപ 
ങ്ങ 
അഭിപ്രായങ്ങളോ പരിഗണിക്കുന്നതല്ലെന്ന വിവരം ഇതി 
നാൽ അറിയിച്ചുകൊള്ളുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 27 / RA നമ്പ റായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള തായലങ്ങാടി കിസർ ജുമാഅത്ത്പള്ളിക്ക് 
അവകാശപ്പെട്ടതും കാസർകോട് സബ്. രജിസ്ട്രാർ ഓഫീസിലെ 
471/ 1978 നമ്പർ ആധാരപ്രകാരമുള്ളതുമായ കാസർകോട് വില്ലേജിൽ 
റീ . സ . - നമ്പർ 

25 / 18 - ൽപ്പെട്ട 
3/4 സെന്റ് സ്ഥലവും അതിലുള്ള 2 പീടിക മുറികളും വിൽപ്പന 
നടത്തുന്നതിനും വില്പന നടത്തി ലഭിക്കുന്ന തുക ഉപയോഗിച്ച് 
വഖഫിന് വേണ്ടി മറ്റു വ രു മാ നമാർഗ്ഗ ങ്ങ ൾ 
- കണ്ട ത്തു ന്ന തിനും അ നു മതി ലഭി ക്കു ന്ന തിനായി വഖഫ് 
മുതവല്ലി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി അപേക്ഷ പരിഗണിക്കുന്ന 
തിൽ ആർക്കെങ്കിലും വല്ല ആക്ഷേപമോ അഭിപ്രായമോ നിർദ്ദേശ 
ങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപന തീയതി മുതൽ 15 
ദിവസങ്ങൾക്കകം, സീനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് 
ബോർഡ്, മേഖല ഓഫീസ്, എറോത്ത് സെന്റർ, ബാങ്ക് റോഡ്, 
കോഴി ക്കോ ട് - 1 മുമ്പാകെ 

രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. 

- മേൽ സമ യ പരിധിക്ക് ശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
റീജിയണൽ ഓഫീസ്, 
എറോത്ത് സെന്റർ , 

( ഒപ്പ്) 
ബാങ്ക് റോഡ്, കോഴിക്കോട്- 1. 

സീനിയർ സൂപ്രണ്ട്. 


(2) 


[ 1995 - ലെ വഖഫ് നിയമം 51 (2) വകുപ്പ് പ്രകാരം) 
നമ്പർ ഡി1- 27 / ആർ. എ . 

2 010 
ആഗസ്റ്റ് 28. 


